© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2020 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2018-20 








കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2020 ഡിസംബര്‍ 8 


തിരുവനന്തപുരം, 8th December 2020 
1196 വൃശ്ചികം 23 48 
Vol. IX Thiruvananthapuram, _23rd Vrischikam 1196 No. 


1942 അഗ്രഹായനം 17 
17th Agrahayana 1942 


PART Il 


Tuesday 








Ground Water Department 


തിരുവനന്തപുരം ഭൂജലവകുപ്പ്‌ ഡയറക്ടറുടെ നടപടിക്രമം 
(ഹാജര്‍; ശ്രീ. എസ്‌. വെങ്കിടേശപതി ഐ.എ.എസ്‌.) 
വിഷയം:--ഭൂജലവകുപ്പ്‌---ജീവ നക്കാര്യം--സീനിയര്‍ (ഡില്ലര്‍ അന്തിമ മുന്‍ഗണനാ പട്ടിക അംഗീകരിച്ച്‌ ഉത്ത രവ്‌ 
പുറപ്പെടുവിക്കുന്നു. 
പരാമര്‍ശം (1) ജി. ഒ. (പി) നമ്പര്‍. 33/93/ഐ.ആര്‍.ഡി., തീയതി 30-7-1993. 
(2) 1-4-2017 പ്രകാരമുള്ള സീനിയര്‍ (ഡില്ലര്‍ തസ്തികയിലെ അന്തിമ മുന്‍ഗണനാ പട്ടിക. 
(3) 1-1-2020-ഠം തീയതി പ്രാബല്ൃത്തി ലുള്ള സീനിയര്‍ രഡില്ലര്‍ തസ്തികയിലെ പ്രൊവിഷണല്‍ 
സീനിയോറിറ്റി ലിസ്റ്റ്‌, 
ഉത്തരവ്‌ നമ്പര്‍ ഇ(൭-ച25/2020/ഡി.ജി.ഡബ്ല്്ു. തീയതി 2020 ആഗസ്റ്‌ 14 


ഉത്തരവ്‌ 


പരാമര്‍ശം (3) പ്രകാരം ഭൂജലവകുപ്പിലെ സീനിയര്‍ ര്ധില്ലറുടെ 1-1-2020 പ്രകാരമുള്ള പ്രൊവിഷണല്‍ സീനിയോറിറ്റി ലിസ്റ്റ്‌ 
സംബന്ധിച്ച്‌ ആക്ഷേപം ബോധിപ്പക്കുന്നതിന്‌ സമയം അനുവദിച്ചിരുന്നു. കണ്ണൂര്‍ ജില്ലാ ഓഫീസിലെ സീനിയര്‍ (wigjoow 
ശ്രീ. സുബിന്‍ മൈക്കള്‍, തനിക്ക്‌ സീനിയോറിറ്റി ലിസ്റ്റില്‍ പരാമര്‍ശിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗൃതയ്ക്ക്‌ പുറമേ 
AMIE Mechanical Engineering, M.Tech Production Engineering aga) cmonjoa m&)SIlMONsEMM)}o GHW കൂടി 
സീനിയോറിറ്റി ലിസ്റ്റില്‍ ഉള്‍പ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ സേവന പുസ്തകത്തില്‍ ടി യോഗ്യതകള്‍ കൂടി 


Gaz. No. 48/2020/DTP (Ground Water). 


149 


38 KERALA GAZETTE [Parr IIT 





ഉള്‍പ്പെടുത്തിയിട്ടുള്ളതിനാല്‍ ടിയാന്റെ അപേക്ഷ പരിഗണിച്ച്‌ ആയത്‌ സീനിയോറിറ്റി ലിസ്റ്റില്‍ ഉള്‍പ്പെടുത്തിയിട്ടുണ്ട്‌. കൊല്ലം 
ജില്ലാ ഓഫീസിലെ സീനിയര്‍ (്ധില്ലറായ ശ്രീ. സീതാറാം എസ്‌. എസ്‌. ടിയാന്‍ 23-9-2004-ല്‍ സര്‍വ്വീസില്‍ പ്രവേശിച്ചെന്നും ആയത്‌ 
സീനിയോറിറ്റി ലിസ്റ്റില്‍ ഉള്‍പ്പെടു ത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്‌. ടിയാന്‍ 23-9-2004-ല്‍ കോടതി വകുപ്പിലാണ്‌ 
ജോലിയില്‍ ഫ്രവേശിച്ചിട്ടുള്ളത്‌. ഭൂജലവകുപ്പില്‍ 23-6-2006-ലാണ്‌ പ്രവേശിച്ചിട്ടുള്ളത്‌. ആയതിനാല്‍ സീനിയോറിറ്റി ലിസ്റ്റിലെ 


റിമാര്‍ക്സ്‌ കോളത്തില്‍ ടി വിവരങ്ങള്‍ ഉള്‍പ്പെടുത്തിയിട്ടുണ്ട്‌. ടി ലിസ്റ്റ്‌ സംബന്ധിച്ച്‌ മറ്റ്‌ പരാതിയോ ആക്ഷേപമോ ലഭിച്ചിട്ടില്ല. 
മേല്‍ സാഹചര്യത്തില്‍ 1-1-2020 പ്രകാരമുള്ള സീനിയര്‍ (്രില്ലര്‍ തസ്തികയിലെ അന്തിമ മുന്‍ഗണനാ പട്ടിക അംഗീകരിച്ച്‌ 


ഉത്തരവാകുന്നു. 


ഭൂജലവകുപ്പ്‌ ഡയറക്ടറുടെ കാര്യാലയം, 
ജലവിജ്ഞാന ഭവന്‍, അമ്പലമുക്ക്‌, കവടിയാര്‍ പി. ഒ., (ഒപ്പ്‌) 


തിരുവനന്തപുരം. ഡയറക്ടര്‍. 


150 


